Reg. No. KL /TV (N ) /12 


Governinent of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


Vol. XXIX ) Trivandrum , Thursday, 


16th February 1984 

[No. 126 
27th Magha 1905 


GOVERNMENT OF KERALA 
Water and Power ( Electricity A ) Department 

NOTIFICATION 
No. 4451/ELA2/84 /W & P. 

Dated , Trivandrum , 15th February 1984 . 
S.R.O. No. 161 /81. - In exercise of the powers conferred by section 5 of 
the Electricity (Supply) Act, 1948 (Central Act 54 of 1948), read with rule 3 of 
the Kerala State E ectricity Board Rules, 1957, the Government of Kerala 
hereby reconstitute the Kerala State Electricity Board with effect from the 
18th February , 1984, with the following Members namely : 
1 . Shri K. Ramabhadran Nair, 

Chairman 
Member, Kerala State Electricity Board 
-2. Shri V. Sukumaran Nair, 

Accounts Member 
Financial Adviser and Chief Accounts 

Officer, Kerala State Electricity Board 
3 . Shri P. Kesava Pillai, 

Member 
Chief Engineer, 
Electricity (General) , Kerala State 

Electricity Board . 
4 . Shri K. John Mathai, 

Member 
Inspector General of Police , 
Vigilance and Security , 

Kcrala State Electricity Board . 
33 /556 /MC 


2 


5 . 


Member 


Shri G. Gopalakrishna Pillai, 
Secretary to Government of Kerala , 
Water and Power Department. 
Shri Varkey George, Ancheril , 
Kottayam . 


6 . 


Member 


The Chairman and Members of the Board shall hold office till the 30th 
day of November, 1984. 


By order of the Governor, 

R. P. SINGH , 
Secretary to Government. 


Explanatory Note 
( This does not form part of the Notification but is intended to indicate its 
general purport) . 


The term of the present Kerala State Electricity Board reconstituted in 
Government Notification No. 6471/ELA2/83 /PW & E dated 18-2-1983 is to 
expire on 17-2-1984. Government have now decided to reconstitute the 
Kerala State Electricity Board with the members mentioned above . This 
notification is intended to achieve the above object. 


PRINTED AND PUBLISHED BY THE S. G. P. AT THE GOVERNMENT PRESS , 

TRIVANDRUM , 1984 . 


Reg. No. KL / TV (N )/12 


Government of Kerala 

1984 


KERALA GAZETTE 

EXTRAORDINARY 
PUBL SHED BY AUTHORITY 


16th February 1984 


Vol. XXIX ] Trivandrum , Thursday, 


[No. 127 


27th Magha 1905 


GOVERNMENT OF KERALA 


Law ( Legislation - C ) Department 


NOTIFICATION 


No. 1472-Leg. C1 84 |Law.. Dated , Trivandrum , 16th February, 1984 ! 


27th Magha , 1905. 


The following Ordinance promulgated by the Governor on the 
15th day of February , 1984 , is hereby published for general 
information . 


By order of the Governor , 

P. P. MATHAI, 
Special Secretary (Law ). 


PRINTED AND PUBLISHED BY THE 8. G. P. AT THE GOVERNMENT PRESS, .. 

TRIVANDRUM , 1984 . 
33/559/MC 


2 


ORDINANCE No. 16 OF 1984 


THE KERALA GRANDHASALA SANGHAM ( TAKING 
OVER OF MANAGEMENT) AMENDMENT 

ORDINANCE , 1984 


Promulgated by theGovernor of Kerala in the Thirty-fifth Year of the Republic 
of India . 


AN 

ORDINANCE 
to amend the Kerala Grandhasala Sangham ( Taking Over of Management) Act, 1977 . 

Preamble. — WHEREAS the Legislative Assembly of the State of Kerala 
is not in session and the Governor of Kerala is satisfied that circumstances 
exist which render it necessary for him to take immediate action 

AND WHEREAS instructions from the President have been obtained 
in pursuance of the proviso to clause (1) of article 213 of the Constitution 
of India ; 

NOW , THEREFORE , in exercise of the powers conferred by clause 
(1) of article 213 of the Constitution of India , the Governor ofKerala is pleased 
to promulgate the following Ordinance : 


1. Short tille and commencement.- (1) This Ordinance may be called 
the Kerala Grandhasala Sangham ( Taking Over of Management) Amendment 
Ordinance , 1984. 

(2 ) It shall be deemed to have come into force on the 1st day of 
April, 1982 . 


2. Act 19 of 1977 to be temporarily amended . During the period of operation 
of this Ordinance, the Kerala Grandhasala Sangham ( Taking Over of Manage 
ment) Act , 1977 ( 19 of 1977) (hereinafter referred to as the princip Act), 
shall have effect subject to the amendment specified in section 3 . 


3. Amendment of section 3. - In section 3 of the principal Act, in the proviso 
to sub -section (6), for the words " five years” , the words " ten years shall 
be substituted . 


4. Validation.— Notwithstanding anything contained in the principal 
Act, or in any other law for the time being in force, the term of office of the 
members of the Board of Control appointed under section 3 of the principal 
Act by notification No. 5895 /A3 /80 /H . Edn . dated the 21st April, 1980, publish 
ed in the Kerala Gazette Extraordinary No. 284 dated the 21st April, 1980, 
which expired on the 20th day of April, 1982, shall be deemed to have been 


3 


extended upto and including the date of publication of this Ordinance in 
the Gazette by notification under the proviso to sub -section (6 ) of the said 
section as amended by this Ordinance, and accordingly anything done or any 
action taken by the Government or the said Board of Control or any other 
person or authority in the purported exercise of the powers and functions 
conferred by or under the principal Act shall not be deemed to be invalid 
or ever to have been invalid merely on the ground that the term of office of 
the members of the Board of Control aforesaid had expired on the said date . 


1 


P. RAMACHANDRAN , 

GOVERNOR . 


Eag. & ELJEV SOYZ 


Governme Barala 

13 


KERALA GAZETTE 

EXTRAORDINARY 
PUBLISHED BY AUTHORITY 


16th February 1984 
Vol. XXIX ) Trivandrum, Thursday, 

- [ No. 128 
27th Magha 1905 ( Saka ) 


1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച് 

ആക്ടിലെ 6 -ാം വകുപ്പു പ്രകാരമുളള പരസ്യം 
LAl . 461/82 . 

തിരുവനന്തപുരം, 1984 ജനുവരി, 31 . 
താഴെപ്പറയുന്ന താലൂക്കിൽ താഴെപ്പറയുന്ന വില്ലേജിലെ താഴെപ്പറയുന്ന 
സർവ്വേ നമ്പരുകളിൽപ്പെടുന്ന ഭൂമികളുടെ സർവേ നടത്തണമെന്നു ഗവൺമെൻറ് 
നിർദ്ദേശിച്ചിരിക്കുകയാൽ താഴെപ്പറയുന്ന വില്ലേജിൽ സർവ്വേ പ്രവർത്തനങ്ങൾ . 
വേഗംതന്നെ ആരംഭിക്കുന്നതാണെന്നും താഴെപ്പറയുന്ന വില്ലേജിലെ താഴെപ്പറ 
യുന്ന സർവ്വേ നമ്പരുകൾ അതിർത്തി തിരിച്ചു സർവ്വേ ചെയ്യുന്നതാണെന്നും 
1961 - ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 6 (I) -ാം 
വകുപ്പു പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . താഴെപ്പറയുന്ന ഭൂമികളുടെ 
ഉളളിലോ അഥവാ അവയോടുചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്ററർ ചെയ്ത 
ഭൂമികളിൽ അവകാശമുണ്ടെന്ന് തേർച്ചചെയ്യുന്ന ഏതൊരാളെയും നേരിട്ടോ 
ഏജൻറുമുഖേനയോ സ്ഥലത്തു ജോലിചെയ്യുന്ന സർവ്വേയരുടെ അടുത്ത് ഹാജ 
രാകുന്നതിനും അതിരുകൾ കാണിച്ചുകൊടുക്കുന്നതിനും അതോടു ബന്ധപ്പെട്ട 
വിവരങ്ങൾ നൽകുന്നതിനും വേണ്ടി അതാതു സമയം ആവശ്യപ്പെടുമ്പോൾ ഹാജ 
രാകുന്നതിനും വേണ്ടി ഇതിനാൽ ക്ഷണിച്ചുകൊളളുന്നു . 

( പസ്തുത ആക്ടിലെ 6 (2) എന്ന വകുപ്പു പ്രകാരം ഈ പരസ്യം താഴെപ്പാ 
യുന്നഭൂമികളിൽ അവകാശബന്ധമുളള ഏതൊരാൾക്കുമുളള സാധുവായ നോട്ടീ 
സായി കണക്കാക്കപ്പെടുന്നതാണ്. ( പസ്തുത ആക്ടിലെ 6 ( 3 ) -ാം വകുപ്പു 
പ്രകാരം രജിസ്ററർ ചെയ്ത എല്ലാ കൈവശക്കാരും: 
( എ ) സർവ്വേ ചെയ്യുന്നതിനുവേണ്ടി നിർമാർജനം ചെയ്യേണ്ടആവശ്യ 

മുണ്ടായേക്കാവുന്ന വല്ല മരങ്ങളോ കുററിക്കാടുകളോ വേലികളോ 
നിൽക്കുന്ന വിളകളോ അഥവാ സാരവത്തായ മററു തടസങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കംചെയ്യുകയോ 

ചെയ്തു അതിരുകളോ മറ്റു ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 
33/566 /L . 


2 


( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരെയും നിയോഗിച്ച് 

അതതു സമയം ആവശ്യമായേക്കാവുന്ന സമയത്തേയ്ക്കും കാല 

ത്തേയ്ക്കും തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 
( സി ) അനുയോജ്യമായ സർവ്വേ അടയാളങ്ങൾ നൽകണമെന്നും മററു 

പകാരത്തിൽ പ്രസ്തുത ആക° ടോ അതുപകാരമുണ്ടാക്കിയി 
ട്ടുളള ചട്ടങ്ങളോ അനുസരിച്ച് ആവശ്യപ്പെട്ടേയ്ക്കാവുന്ന സഹായ 

ങ്ങൾ സർവ്വേയ്ക്ക് നൽകണമെന്നും ഇതിനാൽ ആവശ്യപ്പെടുന്നു : 
മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുളള ഖണ്ഡങ്ങൾ പ്രകാരമുളള ഈ 
അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ ആരെങ്കിലും വീഴ്ച വരുത്തുകയാണ 
ങ്കിൽ ജോലി കൂലിപ്പണിക്കാരെക്കൊണ്ട്ചെയ്യിക്കുന്നതും ആയതിന്റെ ചെലവ് 
ആക്ടിലും അതുപകാരമുണ്ടാക്കിയിട്ടുളള ചട്ടങ്ങളിലും വ്യവസ്ഥ ചെയ്തി 
ട്ടുളളതുപോലെ വീഴ്ച വരുത്തിയിട്ടുളളവരിൽ നിന്നും വസൂലാക്കുന്നതു 
മാണ്. 

പട്ടിക 


ജില്ല -- കൊല്ലം. 


വില്ലേജ_മീനാട്. 


താലൂക്ക് കൊല്ലം. 


ബ്ലോക്ക് നമ്പർ - പരവൂർ III 


വിവരണം 


സർവ്വേ നമ്പർ 
4458/Part 


പുരയിടം 


കൊല്ലം. 


ജി , ചെല്ലമ്മ , 
സ്പെഷ്യൽ തഹസീൽദാർ 
(എൽ. എ .) കെ . ഐ . പി . 

നമ്പർ X. 


FRINTED AND PUBLISHED BY THE S. G ; T. AT THE GOVERNMENT PRESS, 

TRIVANDRUM, 1984, 


